Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


- 


GOVERN 


കേ 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
2012 ഡിസംബർ 18 


Vol . I 


No. 1 28 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 | 


നമ്പർ 


27th Agrahayana 1934 
1934 അഗഹായനം 27 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ പിഎ2- 2697 / 2012. 


2012 നവംബർ 19. 


ക്രമ ടെണ്ടർ നമ്പറും പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ ഉദ്ദേശം അടങ്കൽ തുകയും 


- 1 


2 


- കേരള ഗവർണ്ണർക്കു വേണ്ടി പുനലൂർ ഡിവിഷ നിൽ 
പത്ത നാ പുരം റെയി ഞ്ചിൽ താഴെ പറ യുന്ന സ്ഥലത്ത് 
സൗരോർജ്ജ വൈദ്യുത കമ്പി വേ ലിക്കുള്ള സാധ ന 
സാ മി ഗി കൾ സപ്ലേചെയ്ത് കമ്പി വേലി സ്ഥാപി 
ക്കുന്നതിനും പരിപാലനത്തിനും വേണ്ടി മൽസരസ്വഭാവമു 
ള്ളതും മുദ്ര വച്ചതുമായ ദർഘാസുകൾ അംഗീകൃത കരാറു 
കാർ ഏജൻസികൾ/ സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും 2012 
ഡിസംബർ മാസം 27 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് 
മുമ്പായി നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ മുഖേനയോ പുനലൂർ 
ഡിവിഷണൽ ഫോറ സ്റ്റാ ഫീസറുടെ ഓഫീസിൽ ലഭിക്ക 
ത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


22/ 2012 - 13 - പത്തനാപുരം റെയിഞ്ചിൽ 
കടശ്ശേരി സെക്ഷനിലെ ചെളിക്കുഴി 
എൻകളോഷറിന് ചുറ്റും 2.5 കി . മീ . 
സൗരോർജ്ജ വേലി നിർമ്മിക്ക ലും , 
പരിപാലനവും- 2,42,000 


6, 100 


2 23/ 2012 -13 - ടി വെള്ളം തെറ്റി എൻക്ളോഷറിന് 

ചുറ്റും ടി ടി - 2,42,000 


- 6 ,100 


3 24 2012 - 13 - ടി ഇലപ്പക്കോട്എൻക്ളോഷറിന് 

ചുറ്റും 2 കി . മീ . ടി ടി 2,04,000 


5 , 100 


നിബന്ധനകൾ 


ടെണ്ടർ ഫോറത്തിന്റെ വില കമനമ്പർ ഒന്നിനും 
രണ്ടിനും - 500 + വാറ്റ്, ക്രമനമ്പർ മൂന്നിന് - 400+ വാറ്റ്. 

ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 
27 - 12 - 2012, 1 മണി. 


ദർഘാസുകൾ സ്വീകരിക്കുന്ന തീയതിയും സമയവും 
27 - 12 - 2012, 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
27 - 12 - 2012, 3 .30 മണി. 

കരാറുകാരുടെ യോഗ്യത ഡി ക്ലാസ്സും ഉപരിയും. 
ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി 90 ദിവസം. 
പകരം ദർഘാസ് തീയതി 2 - 1-2013 . 


വൈദ്യുത കമ്പിവേലികൾ സ്ഥാപിക്കുന്ന ജോലി ഈ 
രംഗത്ത് പരിചയം ഉള്ള കരാറുകാർ/ ഏജൻസികൾ 
സ്ഥാപനങ്ങൾമുഖേന ചെയ്യേണ്ടതിനാൽ തൃപ്തികര 
മായ രീതിയിൽ ജോലി ചെയ്തുകൊടുത്തിട്ടുണ്ടെന്ന് 
തെളിയിക്കുന്നതിന് ജോലി ചെയ്ത് കൊടുത്ത സ്ഥാപന 
ത്തിന്റെ/ സ്ഥാപ ന ങ്ങ ളു ടെ ജില്ലാ മേല ധി കാരി/ 
മേലധികാരികളിൽ നിന്നും ലഭിച്ച പരിചയ സർട്ടിഫി 
ക്കറ്റുകളും/ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പുകൾ ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
കമ്പിവേലി സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ 
ചെയ്യുന്നതിനും ഏറ്റവും ഗുണനിലവാരമുള്ള ഉപകരണ 
ങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഉപകരണങ്ങൾ 
ബാംഗ്ലൂർ ആസ്ഥാനമായ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂ 
ട്ടിന്റെയോ, ഡി. ജി .എസ്. ആന്റ് ഡി.-യുടെയോഗുണമേന്മാ 

സർട്ടിഫിക്കറ്റ് ഉള്ളവയായിരിക്കണം. 
3. ടെണ്ടറിനോടൊപ്പം സ്റ്റെയിൻ ഇൻസുലേറ്റർ, പോളി 

കാർബൺ, റീൽ ഇൻസുലേറ്റർ , പോളി പാപ്പലൈൻ 
വയർ ടെറ്റ് നർ, ജോയിന്റ് ക്ലാമ്പ്, ലീഡ് ഔട്ട് 
കേബിൾ, 12 എസ്. ജി. ഡബ്ളൂ . ഹൈടെൻസിൽ 
വയർ 14 എസ്. ജി . ഡബ്ളൂ . വൈൻഡിംഗ് വയർ 
എന്നിവയുടെ സാമ്പിളുകൾ മുദ്രവച്ചതും കരാറുകാരന്റെ 
പേരു വി വരം രേഖ പ്പെ ടു ത്തി യ തു മായ കവറിൽ 
സമർപ്പിക്കേണ്ടതാണ്. 
എനർജൈസറിൽ പതിപ്പിച്ചിട്ടുള്ള വാറണ്ടി/ ഗ്യാരണ്ടി 
സീൽ നശിപ്പിക്കുകയോ ഇളക്കി മാറ്റുകയോ കേടുവരു 
ത്തുകയോ ചെയ്യരുത്. വാറണ്ടി/ ഗ്യാരണ്ടി കാലയളവ് 
രേഖാമൂലം ടെണ്ടർ സമയത്ത് സമർപ്പി ക്കു കയും 
ചെയ്യേണ്ടതാണ്. 


ദർ ഘാസ് ഫോറം ആ വ ശ്യമുള്ള കരാ റു കാർ 
ഏ ജൻ സി കൾ/ സ്ഥാപ ന ങ്ങ ൾ അ വ രുടെ തിരിച്ച റി യിൽ 
രേഖ ഹാജരാക്കിയെങ്കിൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ 
ലഭിക്കുകയുള്ളൂ. ദർഘാസ് ഫോറത്തിനായി അതിന്റെ വില 
വിൽപ്പന നികു തി യ ടക്കം രൊക്കം പണ മാ യി അടച്ച് 
രേഖാമൂലം അപേക്ഷിക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . 
ദർഘാസ് പ്രമാണത്തോടൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ 
പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. നിശ്ചിത 
-- നിരതദ്രവ്യം പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ 
റുടെ പേരിൽ പ്ലഡ്ജ് ചെയ്തും പ്രവർത്തിയുടെ പേര് 
രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ 
പാലിക്കാ ത്തതും നിശ്ചിത സമയ ത്തി നു ള്ളിൽ സമർപ്പി 
ക്കാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം 
പുനലൂർ ഡി വി ഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
പണയപ്പെടുത്തിയ ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായോ സ്ഥിര 
നിക്ഷേപമായോ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് ആയോ 
ദർഘാ സി നൊപ്പം സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസുകൾ 
27 - 12 -2012 -ാം തീയതി ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ഹാജരുള്ള 
കരാറുകാരുടെ/ ഏജൻസികളുടെ സ്ഥാപനങ്ങളുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. ദർഘാസ് സ്വീകരി 
ക്കുന്ന അവസാന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
19 -8 - 1997- ലെ കേരള സർക്കാർ ഉത്തരവ് നമ്പർ ജി . ഒ. ( പി) 
84/ 97 / പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധ ക മാ യി രി ക്കും . വൈദ്യു ത 
കമ്പിവേലികൾ സ്ഥാപിക്കുന്നതു സംബന്ധിച്ച് പ്രിൻസിപ്പാൾ, 
ചീഫ് കൺസർവേറ്റർ, തിരുവനന്തപുരത്തിന്റെ 27 - 10 - 2009 - ലെ 
4 / 2009 നമ്പർ പ്രകാരമുള്ള സർക്കുലറിലെ താഴെ പറയുന്ന 
നിബന്ധനകൾ നിർബന്ധമായും ടെണ്ടറിൽ പങ്കെടുക്കുന്ന 
കരാറുകാർ ഏജൻസികൾ/ സ്ഥാപനങ്ങൾ പാലിക്കേണ്ടതാകുന്നു. 
19 - 8- 1997 - ലെ കേരള സർക്കാർ ഉത്തരവ് നമ്പർ ജി. ഒ.( പി) 
84 / 97 / പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


- വൈദ്യുത കമ്പി വേലിക്ക് ആവശ്യമുള്ളത്ര വലിവ് 
എപ്പോഴും നിലനിർത്തേണ്ടതും എന്നാൽ അമിത വലിവ് 
ഉണ്ടാകാത്ത വിധത്തിലുമാണ് വേലി സ്ഥാപിക്കേണ്ടത്. 


6. എ . സി . മെയിൻ വൈദ്യുത കമ്പി വേലി യു മായോ 

എനർജൈസറുമായോ ഒരു കാരണവശാലും തൊടരുത്. 


7. മെയിന്റ നൻസ്/ എ . എം . സി . കാലാവധിക്കുള്ളിൽ 
ബാറ്ററി/എനർജൈസർ/ സോളാർ പാനൽ ക്യാബിൻ 
സെറ്റ് എന്നിവയ്ക്കുണ്ടാകുന്ന പോരായ്മകൾ പരിഹരി 
ക്കുന്നതിനായി ആവശ്യമായ സാങ്കേതിക സേവനങ്ങൾ 
കരാ റു കാര ൻ / ഏജൻ സി / സ്ഥാപ നം ചെയ്തു 
കൊടുക്കേണ്ടതാണ്. 


വലിയ കാറ്റോ ഇടിമിന്നലോഉണ്ടാകുമ്പോൾ വൈദ്യുത 
ബന്ധം താല്ക്കാലികമായി വിടുവാനുള്ള ലൈറ്റനിംഗ് 
അറസ്റ്റർ ഘടിപ്പിച്ചിരിക്കേണ്ടതാണ്. 


9. ചാർജ്ജറിൽ നിന്നോ സോളാർ പാനലിൽ നിന്നോ 
എനർജെസറിലേക്ക് നേരിട്ട് വൈദ്യുതി കടത്തി 
വിട്ടുകൊണ്ട് വേലി സ്ഥാപിക്കരുത്. 


10 . ദർഘാസിനൊപ്പം 100- ന്റെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട ഒരു 

പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ 
സ്ഥാപിക്കാനുദ്ദേശിക്കുന്ന വൈദ്യുത കമ്പിവേലിയുടെ 
വാറന്റി കാലാ വധിക്കു ശേഷം 3 (മൂന്ന്) വർഷത്ത 
മെയിന്റനൻസ് പ്രവർത്തിയും ചെയ്ത് കൊടുക്കു ന്ന 
താ ണെ ന്നും കൂടി ഉൾപ്പെടുത്തി എ ഗി മെന്റിൽ 
ഒപ്പുവയ്ക്കേണ്ടതും യഥാവിധി മെയിന്റനൻസ് ചെയ്യുന്ന 
തിന് കരാറുകാർ ഏജൻസി/ സ്ഥാപനം ബാധ്യസ്ഥരായി 
രിക്കും. ടി മൂന്ന് വർഷ കാലാവധിക്കുശേഷം മാത്രമേ 
ടി പണി പൂർത്തിയായതായി കണക്കാക്കുകയുള്ളു. 
ഏ തെ ങ്കിലും കാര ണ വ ശാൽ നിശ്ചിത ദിവസം 
ദർ ഘാസ് നട പടി കൾ നട ക്കാതെ വന്നാൽ 
24- 1-2013 - ന് ക്രമപ്രകാരം ദർഘാസ് നടപടികൾ നടത്തു 
ന്നതാണ്. ഈ വിജ്ഞാപനം വനം വകുപ്പിന്റെഔദ്യോ 
ഗിക വെബ്സൈറ്റായ www. forest.kerala . gov.in - ൽ 
ലഭ്യമാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്, 
പുനലൂർ ഫോറസ്റ്റ് ഡിവിഷൻ, 
പുനലൂർ. 


- ( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസർ. 


